| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


e 


: 


GOVERN 


- 
കര 


രള സർക 


ർക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


1st November 2011 

2011 നവംബർ 1 
10th Karthika1933 
1933 കാർത്തികം 10 


Vol. LVI 
വാല്യം 56 | 


, 43 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART III 


Stores Purchase 


Port Department 

TENDER NOTICE 
No. D1- 5365/2009/DP. 

1st October 2011 . 
Director of Ports, Directorate of Ports , New 
Corporation Building , 5th Floor, LMS Jn ., Palayam , 
Thiruvananthapuram -695 033 , invites on -line bids for the 
supplying , installation at site , trial running and successful 
commissioning of One Crane (3 Ton capacity ) for 
Beypore Port . The bid submission through our e-tender 
website only (www .keralaports.abcprocure.com ). The tender 
forms will be available for download from the above 
site from 10 - 10 - 2011 . The tenders can be submitted up to 
11. 30 a. m . on 16 - 11 - 2011 and will be opened at 12 noon 
on the same day. 

Tender No. 2/ 2011- 12. 

Name of supply - Supplying, installation at site , 
trial running and successful commissioning of one 
Crane (3 Ton capacity ) suitable for Port operation at 
Beypore Port . 
| EMD - 70,000 . 
Cost of tender form (including tax ) : 

Original - 26,000 . 
Duplicate = 13 , 520 . 


Supply period — Four months from the date of supply 
order. 

For minimum qualifying criteria, details of e -tender 
submission etc . please visit : www .keralaports .abcprocure.com 
or Contact e- mail portsdir @ asianetindia .com. 

തുറമുഖ ഡ യ റ ക് ടർ , തുറമുഖ കാര്യാ ലയം, 
ന്യൂ കോർപ്പറേഷൻ ബിൽഡിംഗ്, 5 -ാം നില , വികാസ്ഭവൻ പി. ഒ., 
- തിരു വ ന ന്ത പുരം- 695 033 തുറമുഖ വകുപ്പിന്റെ ബേപ്പൂർ 
തുറ മു ഖത്ത് ഒരു 3 ടൺ ക യിൻ സപ്ലെ ചെയ്ത് 
- വിജയകരമായി പ്രവർത്തിപ്പിച്ച് നൽകുന്നതിനായി ഇ - ടെണ്ടർ 
മുഖാ ന്തിരം ദർഘാ സു കൾ ക്ഷണിക്കുന്നു . വെബ്സൈറ്റ് 
www. keralaports .abcprocure .com. ദർഘാസ് പ്രമാണങ്ങളും മറ്റ് 
വിവ ര ങ്ങളും 10 - 10 - 2011 മുതൽ മേൽ പറ ഞ്ഞി രി ക്കുന്ന 

സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇ - ടെണ്ടർ 
സമർപ്പി ക്കേണ്ട അ വ സാന സമയം 16 - 11 - 2011 ഉച്ച യ് ക്ക് 
1 മണിവരെ. അന്നേദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ടെണ്ടർ 
തുറന്ന് പരിശോധിക്കുന്നതായിരിക്കും. 

ദർഘാസ് നമ്പർ - 2/ 2011 -12. 

സപ്പെയുടെ പേര്- 3 ടൺ ഭാരമുള്ള കെയിൻ ബേപ്പൂർ 
തുറമുഖത്ത്സപ്ലെ ചെയ്ത് വിജയകരമായി പ്രവർത്തിപ്പിച്ച് 
നൽകുക. 


നിരതദ്രവ്യം - 70, 000 . 
ടെണ്ടർ ഫോറത്തിന്റെ വില (നികുതി ഉൾപ്പെടെ) : 

അസ്സൽ - 26,000. 

പകർപ്പ് - 13, 520. 
സപ്ലെ കാലാവധി. -സപ്ലെ ഓർഡർ തീയതി മുതൽ 
4 മാസം. 

- ദർഘാസിൽ പങ്കെടുക്കുന്നതിനുള്ള കുറഞ്ഞ യോഗ്യ 
തയും ടെണ്ടറിനെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അറിയുന്ന 
ത 
www .keralaports .gov.in , www .kerala ports.abcprocure.com 
എന്നീ സൈറ്റു കൾ സന്ദർ ശി ക്കു ക . e - mail address : 
portsdir @ asianetindia . com . 
Directorate of Ports , 

(Sd.) 
Thiruvananthapuram . 

Director of Ports. 


